Regn . No . KERBIL / 2012 / 45073 
dated 5 - 9 - 2012 with RNI 
Reg.No. KL /TV (N )/634/2018 -20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


GOVERNM 


കര 


be mucos 
NMENT OF 


80 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


veljo 8 


നമ്പർ 


2019 Winomo 17 
17th December 2019 

1195 WM2 1 

1st Dhanu 1195 
1941 BOLDOIwMo 26 
26th Agrahayana 1941 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Labour Department 


NOTIFICATIONS 


(2 ) 


No. E ( 1) 20605 /2018. 


15th November 2019 . 


No . E ( 1) 20549 /2018 . 


15th November 2019. 


The following is the supplementary Select List of 


officers as approved by the Government vide Letter 


No. D3/444 / 2019 /LBRD dated 8 - 11- 2019 on the 


The following is the supplementary Select List 
of officers as approved by the Government vide Letter 
No. D3/431 / 2019 /LBRD dated 8 - 11 - 2019 on the 
recommendation of the DPC (Lower ) held on 29 - 10 - 2019 
for promotions to the category of Deputy Labour Officers 
of Labour Department. 
Supplementary Select List of officers for promotion 

to the post of Deputy Labour Officers of 

Labour Department for the year-2019 

Sri Minoy James 
2. Sri Brijith Jose, Y. R . 
3. Smt. Sini, M . 


recommendation of the DPC (Lower) held on 29 -10 -2019 


for promotions to the category of Senior Superintendent. 


Supplementary Select List of officers for promotion 


to the post of Senior Superintendent of 


Labour Department for the year -2019 


Office of the Labour 
Commissioner, 
Thiruvananthapuram . 


(Sd .) 
Labour Commissioner & 
Convenor of DPC ( Lower). 


1. 


Sri Sudheeshkumar , G . S . 


Gaz. No . 50/ 2019/DTP (Labour ). 


397 


17th DEC. 2019 ] 


LABOUR DEPARTMENT 


| 134 


NOTICE 

നോട്ടീസ് 
No . P - 285 / 2019 . 

13th November 2019. 
നമ്പർ സി1- 355 / 2019. 

2019 ഒക്ടോബർ 29. 
Whereas , The Oriental Insurance Company Limited 
has deposited with this Court a sum of * 9 , 28 ,506 

ശ്രീ . ഹംസ ഇസ്മായിൽ, s/ o ഇസ്മായിൽ, 2 / 148, 
(Rupees Nine lakh twenty eight thousand five hundred കോയംപറമ്പിൽ വീട്, പെരിങ്ങാല പി . ഒ . -യുടെ കീഴിൽ 
and six only) as a compensation to be distributed to the ജോലി നോക്കി വരവെ മാ ര ക മായി അ പ ക ട മു ണ്ടായി 
dependents of the deceased Sri Sreekanth , who met with a മര ണ മടഞ്ഞ ശ്രീ . അനൂപ്, മുണ്ടാടൻ വീട്, കരിപ്പാടം, 
fatal accident while employed under Sri Sreedharan Pillai - ഇ - കോളനി, അങ്കമാലി-യുടെ ആശ്രിതർക്ക് തൊഴിലാളി 
and whereas the Assistant Labour Officer, Attingal നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 17,99,106 ( പതിനേഴു 
reported that 

ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നൂറ്റിയാറ് രൂപ മാത്രം) 
| 1. Sri . Surendran Pillai , Sree Bhavan , Parayan 

ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
- Karickakam , Anakudi P. 0 ., Vamanapuram - Father 

പരിഹാര ആക്ടിലെ 2(1) ഡി വകുപ്പ് അനുസരിച്ച് നിർവചിച്ച 

പ്രകാരം ടിയാന്റെ ആശ്രിതരായി മുണ്ടാടൻ വീട്, കരിപ്പാടം, 
2. Smt. Girija Amma, Sree Bhavan , Parayan 

ഇ - കോളനി, അങ്കമാലി താമസം (1) ശ്രീ . ആന്റണി ( പിതാവ്) 
- Karickakam , Anakudi P. 0 ., Vamanapuram - Mother 

(2 ) ശ്രീമതി എലിസബത്ത് ( മാതാവ്) എന്നിവർ മാത്രമേ 
- are his only dependents as defined under Section 2 (1) 

ഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
( d) of the Employee s Compensation Act. Any others who 

ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
claim to be the dependents of the deceased should within 

അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
15 days of the publication of this notice in the Kerala 

ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ 
Government Gazette prefer their claims in writing before me 

എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
and prove the same. If no such claims are received within 

നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശ വാദവും 
the prescribed time the entire amount of compensation will 

ലഭിച്ചിട്ടില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
be disbursed to the persons mentioned above. Claims 

വ്യക്തി ക ൾക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . 
preferred thereafter will not be considered . 

അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
- ശ്രീധരൻപിള്ളഎന്നയാളുടെ കീഴിൽ ജോലി നോക്കി വരവെ 

പരിഗണിക്കുന്നതല്ല . 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീകാന്തിന്റെ ആശ്രിതർക്ക് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ തുക നൽകു ന്നതിനായി കമ്മീഷണർ ഫോർ 
ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ? 9,28,506 ( ഒമ്പത് ലക്ഷത്തി 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 

( ഒപ്പ്) 
ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ മാത്രം) ഈ - ആൻറ് ഇൻഡസ്ട്രിയൽ 

കമ്മീഷണർ ഫോർ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ 

ട്രൈബ്യൂണലിന്റെ കാര്യാലയം, എംപ്ലോയീസ് കോമ്പൻസേഷൻ & 
ടിയാന്റെ ആശ്രിതരായി 

ആലപ്പുഴ. 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 
1. ശ്രീ .സുരേന്ദ്രൻപിള്ള, ശ്രീഭവൻ, പറയൻകരിക്കകം, 

ആനകുടി പി . ഒ., വാമനപുരം- പിതാവ് 
2. ശ്രീമതി ഗിരിജ അമ്മ, ശ്രീഭവൻ, പറയൻകരിക്കകം, 

NOTICES 
ആനകുടി പി . ഒ., വാമനപുരം - മാതാവ് 

- ( 1 ) 
എന്നിവർ മാത്രമേഉള്ളൂവെന്ന്ആറ്റിങ്ങൽ അസിസ്റ്റന്റ് ലേബർ 

No.ECC- 48/2017. 

18th November 2019 . 
ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . ടിയാന്റെആശ്രിതർ 
എന്ന് മേൽ വിവരിച്ച നിർവ്വചനത്തിൽഉൾപ്പെടുന്നവരായി വേറെ 

Whereas, the New India Insurance Company Limited 
ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് has deposited with this Court an amount of 
ഗസറ്റിൽ രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം - Y 11,93 ,134 ( Eleven lakh Ninetythree Thousand One 
ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും അവധി hundred and Thirty four only ) towards compensation 
കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . payable to the dependents of the deceased Dileep who 

met with fatal accident in the course of work while he was 

working as a cleaner in a bus bearing Registration 
Office of the Industrial 
Tribunal , Housing Board 

No. KL 18E 6858 on 13 - 10 -2014 . The Assistant Labour 
Building , 4th Floor, 

(Sd.) 

Officer Vatakara has reported that Smt. Premakumari 
Santhi Nagar, 

Employees Compensation (mother ) Revathi Nilayam , Rayarangoth P. O ., Vatakara is 
Thiruvananthapuram . 

- Commissioner his only dependent as defined under Section 2 ( 1)(d ) of 


Whe 


398 


17th DEC. 2019] 


LABOUR DEPARTMENT 


135 


the Employees Compensation Act, 1923 . Any other this notice in the Kerala Government Gazette prefer their 
claiming to be such dependents should within 15 days of claims in writing before me and from the same. If no such 
the publication of this notice in the Kerala Government claims are received within the prescribed time the entire 
Gazette prefer their claims in writing before me and from amount of compensation will be disbursed to the persons 
the same. If no such claims are received within the 

mentioned above and claim preferred thereafter will not 
prescribed time the entire amount of compensation will be 

to be considered . 
disbursed to the persons mentioned above and claim 

പ്രമോദ് പി. വി . s/o കൃഷ്ണൻ, കാരൻകണ്ടി, കൊളന്ത , 
preferred thereafter will not to be considered . 

മലപ്പട്ടം, കണ്ണൂർ എന്നയാൾ KL 59F6785 നമ്പർ ലോറിയിൽ 

ഡവറായി ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ 
13 - 10 - 2019 -ാം തീയതി കെ . എൽ. 18 ഇ 6858 നമ്പർ 

മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനു വേണ്ടി 
ബസ്സിൽ ക്ലീനറായി ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ 

ടിയാന്റെ ഭാര്യ ശ്രീമതി വിനീത , കെ . ഈ ട്രൈബ്യൂണൽ 
മരണപ്പെട്ട് ദിലീപ് എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 

മുമ്പാകെ ഇ സി സി - 42 / 2019 നമ്പ രായി അപേക്ഷ 
തൊഴിലാളി നഷ്ട പ രി ഹാരം നൽകു ന്ന തി നായി 

ബോധിപ്പിച്ചിട്ടുള്ളതാണ്. തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 
? 11, 93, 134 ( പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി 

2(1) ഡി വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ശ്രീ . പ്രമോദിന് 
നൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രം) ഈ കോടതിയിൽ കെട്ടിവെച്ചി 

- ആശിത രായി ( 1) ശീമതി വിനീത , കെ . (ഭാര്യ ) , 
ട്ടു ണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 2( 1) ഡി 

- ( 2 ) ക്യ ഷ് ണേ ന്തു ( മെ നർ മകൾ) , ( 3 ) സായ്കൃഷ് ണ 
വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതയായി ( മെ നർ മകൻ) , വിജേഷ് നിവാ സ് , കാര, പി . ഒ . 
ശ്രീമതി പ്രേമകുമാരി, രേവതി നിലയം, രയരങ്ങോത്ത് പി. ഒ., കാരപേരാവൂർ, മട്ടന്നൂർ ( 4) യശോദ (മാതാവ്) മൂല യിൽ 
വടകര എന്നവർ മാത്രമേ ഉള്ളൂവെന്ന് വടകര അസിസ്റ്റന്റ് ഹൗസ്, കണ്ടൻകൈ, ചെങ്ങളായി പി. ഒ. എന്നിവർ മാത്രമേ 
ലേബർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തി രി ക്കു ന്നു . ഉള്ളൂ വെന്ന് തളി പ്പ റമ്പ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ചെയ്തി രി ക്കു ന്നു . അപ കാ രമുള്ള ആശിത രാ ണെന്ന് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 

കേ രള ഗവൺമെന്റ് ഗസറ്റിൽ പര സ്യ പ്പെടുത്തി 15 അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം നഷ്ടപരിഹാര തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
ചെയ്യു ന്ന താ ണ് . അ തി നു ശേഷം സമർപ്പിക്കുന്ന വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

(3) 


No . C - 782/ 2019 . 


18th November 2019. 


No. ECC42/2019. 


18th November 2019 . 


- Smt. Vineetha, K . dependent of deceased Pramod , P. V. 
s/o Krishnan , Karankany House, Kolantha , Malappattam , 
Kannur has filed a petition numbered as ECC 42 /19 for 
employees compensation before this court. The deceased 
employee was worked as a driver in a lorry bearing 
Registration No. KL 59F6785 who met with fatal accident 
in the course of work on 11 - 2- 2017 . The Assistant labour 
Officer Thaliparamba has reported that (1 ) Smt. Yesoda - 
(Mother ), Moolayil House , Kandankai, Chengali P. O ., 
(2 ) Smt. Vineetha ( wife ) (3 ) Krishnanthu (minor daughter) 
(4 ) Saikrishna (minor son ) Vijesh Nivas, Kara, 
P. O . Karaperavoor, Mattannur are his only dependents 
defined under Section 2 ( 1 ) ( d ) of the Employees 
Compensation Act, 1923. Any other claiming to be such 
dependents should within 15 days of the publication of 


- Whereas, the Executive Engineer, KSEB Electrical 
Division, Thalassery has deposited with this Court an 
amount of 7 6,57,280 ( Six lakh Fifty Seven Thousand 
two hundred and Eighty only ) towards compensation 
payable to the dependents of the deceased Rajeevan who 
met with fatal Electrical accident in the course of work 

while he was working as a Lineman under KSEB Electrical 
- Section Dharmadam, Thalassery on 24- 3 - 2018 . The 

Assistant Labour Officer Thalassery 2nd Circle has 
reported that ( 1) Smt. Ramani (Wife) (2 ) Smt. Devu , T. 
(Mother) ( 3 ) Sri Syama Sundaran (disabled brother) (4 ) 
Syamala (unmarried sister ) Kizhakkayil (House ) Doctor 
Mukku , Pinarayi P . 0 . (5 ) Devika Rajeevan ( minor 
daughter ) Lakshmi Nivas , Puthusserikunnu, 
Thillangeri P. O . are his only dependents as defined under 
Section 2 (1) (d ) of the Employees Compensation Act, 1923 . 


399 


17th DEC. 2019 ] 


LABOUR DEPARTMENT 


| 136 


Any other claiming to be such dependents should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claims in writing before 
me and from the same. If no such claims are received 
within the prescribed time the entire amount of 
compensation will be disbursed to the persons mentioned 
above and claim preferred thereafter will not to be 
considered . 


Thalassery on 27 - 5 - 2019 . The Assistant Labour 
Officer 2nd Circle Thalassery has reported that 
( 1) Sri Mohanan (Father ) (2 ) Smt. Mini, M . N . (Mother) 
( 3) Amisha Mohan (unmarried sister) Karayan Kottarathil 
House, Pullyodi, Ponnyam West , Thalassery are his only 
dependents as defined under Section 2 (1 ) ( d ) of the 
Employees Compensation Act, 1923 . Any other claiming to 
be such dependents should within 15 days of the 
publication of this notice in the Kerala Government Gazette 
prefer their claims in writing before me and from the same. 
If no such claims are received within the prescribed time 
the entire amount of compensation will be disbursed to the 
persons mentioned above and claim preferred thereafter 
will not to be considered . 


24- 3 - 2018 -ാം തീയതി കെ . എസ്. ഇ . ബി . ഇലക്ട്രിക്കൽ 
ഡിവിഷൻ തലശ്ശേരിയുടെ കീഴിൽ ലൈൻമാനായി ജോലി 
ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട രാജീവൻ എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി ? 6,57,280 ( ആറ് ലക്ഷത്തി അമ്പത്തി 
ഏ ഴാ യി രത്തി ഇരു ന്നൂറ്റി എൺപത് രൂപ മാത്രം) ഈ 
കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ഡി വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി (1) ശ്രീമതി രമണി ( ഭാര്യ ) (2) ദേവു , ടി. 
(മാതാവ്) ( 3) ശ്യാമസുന്ദരൻ ( വികലാംഗനായ സഹോദരൻ) 
( 4) ശ്യാമള ( അ വിവാഹിതയായ സഹോദരി) കിഴക്കയിൽ 
ഹൗസ്, ഡോക്ടർ മു ക്ക് , പിണറായി പി . ഒ . 
( 5) ദേവിക രാജീവൻ ( മൈനർ മകൾ), ലക്ഷ്മി നിവാസ്, 
പുതു ശ്ശേ രിക്കു ന്ന്, തില്ലങ്കേരി പി . ഒ . എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്ന് തലശ്ശേരി രണ്ടാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസ്റ്റിൽ പരസ്യ പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


27 - 5- 2019 -ാം തീയതി കെ . എസ്. ഇ . ബി. ഇലക്ട്രിക്കൽ 
ഡിവിഷൻ തലശ്ശേരിയുടെ കീഴിൽ ജോലി ചെയ്യവെ ഉണ്ടായ 
അ പ ക ട ത്തിൽ മര ണ പ്പെട്ട അക്ഷ യ് മോഹൻ എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ? 9, 01,000 ( ഒമ്പത് ലക്ഷത്തിആയിരം രൂപ 
മാത്രം) ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ഡി വകുപ്പനുസരിച്ച് നിർവ്വചിച്ച 
പ്രകാരം ടിയാന്റെആശ്രിതരായി (1) ശ്രീ . മോഹനൻ ( പിതാവ്) 
( 2 ) ശ്രീമതി മിനി ( മാ താ വ് ) ( 3 ) അ മി ഷ മോ ഹൻ 
(അവിവാഹിതയായ സഹോദരി) കരയൻകൊട്ടാരത്തിൽ ഹൗസ്, 
പുല്ല്യോടി, പൊന്ന്യം വെസ്റ്റ്, തലശ്ശേരി എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്ന് തലശ്ശേരി രണ്ടാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പര സ്യ പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരതുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


- ( 4) 


No. C -1052/ 2019 . 


18th November 2019 . 


Whereas , the Executive Engineer, KSEB Electrical 
Division Thalassery has deposited with this Court an 
amount of ? 9 ,01 ,000 ( Nine lakh and One Thousand 
only) towards compensation payable to the dependents of 
the deceased Akshay Mohan who met with fatal Electrical 
accident in the course of work while he was working as a 
apprentice Trainee under KSEB Electrical Division 


Office of the Industrial 
Tribunal and Employees 
Compensation Commissioner, 
Kozhikode. 


( Sd.) 
Presiding Officer, 
Industrial Tribunal and 
Employees Compensation 

Commissioner 


400 


